Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 
Reg . No. KL / TV ( N ) / 634 / 2021-2023 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 


2021 


ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മാർച്ച് 9 
9th March 2021 


വാല്യം 10 


നമ്പർ 


1196 കുംഭം 25 
25th Kumbham 1196 


10 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1942 ഫാൽഗുനം 18 
18th Phalguna 1942 


PART III 


Labour Department 


നോട്ടീസ് 


( 1 ) 
നമ്പർ ഇ1-345 2020 . 

2021 ജനുവരി 25 . 
ശ്രീ . പോൾ , s / o മാത്യു , കരുവകുന്നേൽ ഹൗസ് , ഉപ്പുതറ , ഇടുക്കി എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തുവരവെ 
4-2-2007 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . അംഷാജ് , കെ . എ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ന്യൂ ഇന്ത്യാ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് { 10,22,079 ( പത്തു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുപത്തി 
ഒൻപത് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( cl ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , ആലത്തൂർ , അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പട്ടിക 


മരണമടഞ്ഞ 


ക്രമ 
നമ്പർ 


പേര് 


മേൽവിലാസം 


തൊഴിലാളിയുമായുള്ള 

ബന്ധം 


1 


ശ്രീ . അബ്ദുൾ കരീം 
ശ്രീമതി സുബൈദ 
ശ്രീ . നിഷാദ് , എ . 


പിതാവ് മരണപ്പെട്ടു 

മാതാവ് 


2 


3 


സഹോദരൻ 


കുന്നിങ്കൽ ഹൗസ് , 
കൂമ്പാരതറ , 
കാവശ്ശേരി പി . ഒ . , 
ആലത്തൂർ , 
പാലക്കാട് 


Gaz . No. 10 / 2021 / DTP ( Labour ) . 


309 


22 


KERALA GAZETTE 


[ PART III 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താ ണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ഇ1-52412020 . 


2021 ജനുവരി 27 . 


ഹോഗേർ ഷൂസ് പവറ്റ് ലിമിറ്റഡ് , ചേലേമ്പ് , മലപ്പുറം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തുവരവെ 
26-1-2013 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . സക്കീർ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി ന്യൂ ഇന്ത്യാ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് , 7 16,56,183 ( പതിനാറുലക്ഷത്തി അമ്പത്തിയാറായിരത്തി നൂറ്റി എൺപത്തി 
മൂന്ന് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ 
മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , കൊണ്ടോട്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

പട്ടിക 


മരണമടഞ്ഞ 


കമ 
നമ്പർ 


പേര് 


മേൽവിലാസം 


തൊഴിലാളിയുമായുള്ള 


ബം 


1 


പിതാവ് 


ശ്രീ . കുഞ്ഞിമുഹമ്മദ് 
ചാലിൽ 

ശ്രീമതി സീനത്ത് 


മണ്ണാംകുണ്ട് ഹൗസ് , 

കുറുന്തല , 
പള്ളിക്കൽ പി . ഒ . , 
മലപ്പുറം -673 634 


2 


മാതാവ് 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ ഇ1-318 2020 . 


2021 ജനുവരി 29 . 


കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് , മലപ്പുറം എന്ന തൊഴിലുട മയുടെ കീഴിൽ ജോലി ചെയ്തു വ ര 
23-9-2019 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ചേക്കാലി , കെ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ? 4,59,288 ( നാലുലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റി 
എൺപത്തി എട്ട് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , നിലമ്പൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പട്ടിക 


മരണമടഞ്ഞ 


ജനന 


ക്രമ 
നമ്പർ 


പേര് 


മേൽവിലാസം 


തൊഴിലാളിയുമായുള്ള 


തീയതി 


ബന്ധം 


1 


2 


ഹസീന , പി . 
സിനാൻ , കെ . 
അനീന , കെ . 
ആയിഷ 


ഭാര്യ 
മെനർ മകൻ 
മെനർ മകൾ 


4-7-2006 


കല്ലുങ്കൽ ഹൗസ് , 
മാമ്പറ്റ , 
പൂക്കോട്ടുംപാടം പി . ഒ . , 
മലപ്പുറം 


3 


19-2-2011 


4 


അവിവാഹിതയായ 

സഹോദരി 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താ ണ് . ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


310 


9th MARCH 2021 ] 


LABOUR DEPARTMENT 


23 


നമ്പർ ഇ1-45212020 . 


2021 ജനുവരി 29 . 


ശ്രീ . മുജീബ് , S / o അലി , ചോളമുഖത്ത് ഹൗസ് , അമ്മിണിക്കാട് , മലപ്പുറം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ് 
വരവെ 10-7-2017 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . പ്രദീപ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ന്യൂ ഇന്ത്യാ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് , ? 8,86,868 ( എട്ടുലക്ഷത്തി എൻപത്തി ആറായിരത്തി എണ്ണൂറ്റി 
അറുപത്തി എട്ട് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശിതയായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , നിലമ്പൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പട്ടിക 


മരണമടഞ്ഞ 


കമ 
നമ്പർ 


പേര് 


തൊഴിലാളിയുമായുള്ള 


മേൽവിലാസം 


ബം 


1 


രാജമന 


മാതാവ് 
( മരണപ്പെട്ടു ) 


കരുവന്നൂർ ഹൗസ് , 
തരിശ് പി . ഒ . , 
മാമ്പറ്റ , 
നിലമ്പൂർ , 
മലപ്പുറം , 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിയ്ക്ക് വിതരണം ചെയ്യു ന്ന താണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ് ) 

കമ്മീഷണർ , 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം , പാലക്കാട് . 

( വ്യാവസായിക ട്രൈബ്യൂണൽ ) . 


NOTICE 


No , C - 07 / 2020 . 


2nd February 2021 . 

. 


Whereas , the Managing Director , VPK Motors Pvt . 
Limited has deposited with this Court an amount of 
? 4,15,560 ( Four Lakh Fifteen Thousand five Hundred and 
Sixty only ) towards compensation payable to the 
dependents of the deceased Nadesan who met with fatal 
accident in the cours work while he was working in the 
premises of M / s VPK Motors , Kolathara , Kozhikode , on 
4-6-2019 . The Assistant Labour Officer Feroke has 
reported that ( 1 ) Smt . Radhamani ( Wife ) , Nedu Veettil , 
Olavanna , 26A ( 11/242 ) , Olavanna , Perumanna , Kozhikode , 
( 2 ) Ramya Mol ( Unmarried daughter ) , Nadathasseri , 
Olavanna P. O. , Pantheerankavu , Kozhikode are his only 
dependents as defind under section 2 ( 1 ) ( d ) of the 
Employees ' Compensation Act , 1923 any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from 
the same . If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered . 


നമ്പർ സി -07 / 2020 

2021 ഫെബ്രുവരി 2 . 
4-6-2019 -ാം തീയതി VPK മോട്ടോർസ് കൊളത്തറ എന്ന 
സ്ഥാപനത്തിൽ ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ 
മരണപ്പെട്ട നടേശൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 4 , 15,560 
( നാല് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ 
മാത്രം ) ഈ കോടതിയിൽ കെട്ടി വച്ചിട്ടുണ്ട് . തൊഴിലാളി 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ഭാര്യ രാധാമണി , 
നെട്ടു വീട്ടിൽ , ഒളവണ്ണ , 26 എ ( 11/242 ) , ഒളവണ്ണ , പെരുവണ്ണ , 
കോഴിക്കോട് , ( 2 } രമ്യമോൾ ( അ വിവാഹിതയായ മകൾ ) , 
നട ത ശ്ശേരി , ഒളവണ്ണ പി . ഒ . , പന്തീരങ്കാവ് , കോഴിക്കോട് 
എന്നിവർ മാത്രമേയുള്ളൂവെന്ന് ഫറോക്ക് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അ പ കാ ര മുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസ്റ്റിൽ പരസ്യ പ്പെ ടുത്തി 15 ദിവ സ ത്തി നകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക മുഴുവനും മേൽ പ് 
റഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ് ) 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ & പ്രിസൈഡിംഗ് ഓഫീസർ , 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

ഇൻഡസ്ട്രിയൽ 
കമ്മീഷണറുടെ കാര്യാലയം , ട്രൈബ്യൂണൽ & എംപ്ലോയീസ് 
കോഴിക്കോട് . 

കോമ്പൻസേഷൻ കമ്മീഷണർ . 


311 


